AO 


Reg . No. 02 ). Mmio 
KL / TV ( N )/ 12 / 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 
കക 
GOVERNN 


2 


SO muoat 
NMENT OF 


Od 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th June 2012 
2012 2m 12 


No. 


Vol. LVII 
Veljo 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


22nd Jyaishta 1934 
1934 6241oo 22 


PART III 
Stores Purchase 


Department of Industrial Training 


SHORT TENDER NOTICE 


No. A2 /630 / 10 . 

15th May 2012 
Sealed tenders are invited for the supply of the 
following Items for Fitter Trade in Govt. I. T. I. Nilambur 
under Industrial Training Department. 


Si. 
No. 


Item 


Specification 


Quantity 


200Kg. 
100Kg. 


M . S . Flat 
M . S . Flat 
M . S . Rod 
Steel Angle 
C Channel 
Hacksaw Blade 


50 x 10mm 
100 x 6mm 
25 (Dia )mm 
30 x 30 x 4mm 
100 x 40 x 4 
300mm 


Last date and time of sale of tender form — 20 -6 - 2012 , 
3 p . m . 

Last date and time for receipt of tender 
22-6 -2012, 3 p. m . 

Date and time of opening of tender — 22 -6 - 2012 , 
4 p . m . 

Tenders should be superscribed with tender number 
and date and addressed to the Principal, I. T . I. 
Nilambur, Malappuram District. Late tender will not be 
accepted . The tender will be opened at the time and the 
date given above in the presence of tenderers or their 
authorised representatives who may be present at 
that time. 


50Kg. 
50Kg. 
100Kg. 
500Nos. 


Cost of tender form : 

Original — · 300 + 4 % VAT. 
Duplicate · 150 + 4 % VAT. 


Intending tenderers may on application to the 
Principal, obtain the requisite tender forms on which 
tender should be submitted . Application for the tender 
form should be accompanied by cash remittance of the 
price of the form in favour of the principal, Govt. ITI 
Nilambur, which is not refundable under any 
circumstances. Those who wish to get tender forms by 
post should send an additional amount of ` 10 by way 
of money order. Tender forms are not transferable . 

Drafts, Cheques , Postage Stamps , Postel Orders etc . 
will not be accepted towards the cost of form and the 
form will not be send by V .P. P. Duplicate tender form will 
be issued on remittance of the prescribed cost. 
- Kerala Stamp Paper Worth - 50 is required for 
executing the agreement along with the tender. Tender will 
be supplied to the firms outside Kerala on remittance of 
- 60 . Separately by Mony Order - 10 is intended to cover 
postage and incidental expenses. 

Along with tender an amount which is not less than 
one percent of the tender value should be enclosed as 
Earnest Money Deposit . EMD should be in the form of 
Demand Draft in favour of the Principal, ITI Nilambur, 
Malappuram District . 

- വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഐ . ടി . ഐ . ഫിറ്റർ ട്രേഡിലെ 
ഉപയോഗത്തിനായി താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനായി താൽപര്യമുള്ളവ രിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ ഒരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ നിശ്ചിത 
സമയത്ത് ഹാജരായിരിക്കുന്ന ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണത്തിന് നിശ്ചിത തുക അടച്ച് 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് വില എ . ടി . എ ., 
നിലമ്പൂർ പിൻ സിപ്പാളിന് മണി ഓർഡർ ആയി 
അയക്കാവുന്നതാണ്. ഡാഫ്റ്റ്, ചെക്ക് പോസ്റ്റൽ ഓർഡർ 
എന്നീ രീതികളിൽ ദർഘാസ് വില സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് പ്രമാണം വി . പി . പി . ആയി ലഭിക്കുന്നതല്ല . 
ദർഘാസ് പ്രമാണം തപാൽ വഴി ലഭിക്കാൻ - 10 കൂടുതൽ 
നിലമ്പൂർ ഐ . ടി . എ . പിൻ സിപ്പാളിന്റെ പേരിൽ 
മണിയോർഡർ ആയി അടച്ച് അപേക്ഷിക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിൽ കൊടുത്തിട്ടുള്ള കരാർ 
മാതൃകയിൽ - 50 കേരള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ 
ഒപ്പിട്ട് ദർ ഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട താ ണ് . 
കേരളത്തിനു പുറത്തുള്ള ദർഘാസുകാർ മുദ്രപത്രം 
ദർഘാസുകളോടൊപ്പം ആവശ്യമുണ്ടെങ്കിൽ - 60 അടച്ച് 
അപേക്ഷിക്കേണ്ടതാണ്. 

ഫോറത്തിനോടൊപ്പം കരാർ തുകയുടെ 1 % ത്തിൽ 
കുറയാത്ത തുക നിരതദ്രവ്യമായി നിലമ്പൂർ ഐ . ടി . ഐ . 
പ്രിൻസിപ്പാളിന്റെ പേരിൽ മാറാവുന്ന ഡാറ്റായി അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാവുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് പ്രമാണം ആവശ്യമുള്ളവർ നിശ്ചിത 
തുക അടയ്ക്കേണ്ടതാണ്. ദർഘാസ് വിലയായി അടച്ച തുക 
യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. 


ലാസ്ആവശ്യമ വയ്യാ, 


Govt. I. T. I., 
Nilambur. 


(Sd.) 
Principal. 


ക്രമ സാമഗ്രികൾ സ്പെസിഫിക്കേഷൻ 
നമ്പർ 


എണ്ണം/ 
തൂക്കം 


- 1 എം. എസ്. ഫ്ളാറ്റ് 
- 2 എം . എസ്. ഫ്ളാറ്റ് 
3 എം . എസ്. റോഡ് 
. സ്റ്റീൽ ആങ്കിൾ 
5 സി. ചാനൽ 
6 ഹാക്സാ ബ്ലേഡ് 


50 X 10 എം. എം. 200 കി. ഗ്രാം 
100 X 6 എം . എം . 100 കി . ഗ്രാം 
25 എം . എം . ( ഡയ ) 50 കി. ഗ്രാം 
30 X 30 X 4 എം . എം . 50 കി. ഗ്രാം 
- 100 x 40 x 4 100 കി. ഗ്രാം 
300 എം . എം . 500 എണ്ണം 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 300 + 4 % വാറ്റ്. 

പകർപ്പ് - 150 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20- 6- 2012, 3 മണി. 

ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും -- 22 -6 - 2012, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22 -6- 2012 , 
4 മണി. 


- ദർഘാസുകളുടെ കവറിനുപുറത്ത് നമ്പരും തീയതിയും 
എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, വ്യാവസായിക 
പരിശീലന കേന്ദ്രം, നിലമ്പൂർ, മലപ്പുറം എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. 


